











എം. കൃഷ്ണന്‍നായര്‍ 





സാഹിത്യവാരഫലം 


ഡുല ഒബ്‌ ലോങ്‌ ഗററ 
(medulla oblongata)മസ്തി 
ഷ്കത്തിന്‍െറ ഏററവും താഴ 
ത്തെ ഭാഗമാണ്‌ . അതിന്‍െറ 
തുടര്‍ച്ചയാണു സുഷുമ്ന 
(spina! cord)” വികാരങ്ങളും മററും മെഡുല 
ഒബ്‌ ലോങ്‌ ഗററയ്ക്ക്‌ അരമണിക്കൂറിലധികം 
താങ്ങാനാവില്ല. മററുളളവരുടെ , ദീര്‍ഘമായ 
സംസാരവും അതുപോലെതന്നെ അതു സഹി 
ക്കില്ല. അതുകൊണ്ട്‌ ഏതു പ്രഭാഷണവും 
അരമണിക്കൂറിലധികമായാല്‍ ശ്രോതാവ്‌ അസ്വ 
സ്ഥനാകും. സാക്ഷാല്‍ ത്യാഗരാജന്‍തന്നെ 
വന്നു പാടിയാലും മുപ്പതു മിനിററ്‌ കഴിയുമ്പോള്‍ 
ഈ സുഷുമ്നാശിരസ്സ്‌ (പതിഷേധിക്കും. ഇതി 
ന്‍െറ സ്വഭാവം ഇമ്മട്ടിലായതുകൊണ്ട്‌ ആരോടും 
ദീര്‍ഘനേരം സംസാരിച്ച്‌ ആ വ്യക്തിയെ 
തളര്‍ത്തരുത്‌ . ്പഭാഷകുന മാരും മനസ്സിരുത്തേണ്ട 
കാര്യമാണിത്‌. മര്യാദയുടെ പേരില്‍ ആളുകള്‍ 
മിണ്ടാതിരിക്കുന്നതുകൊണ്ട്‌ അവരെ നോക്കി 
ഒരു മണിക്കൂര്‍, രണ്ടു മണിക്കൂര്‍ നേരം 
പ്രസംഗിക്കുന്നതു മഹാപരാധമാണ്‌ . 

ഈ ലോകത്ത്‌ ആര്‍ക്കും ആരുടെയും 
കൂട്ടുകെട്ട്‌ ആവശ്യമില്ല. നമ്മള്‍ ഒരാളോടുകൂടി 
അയാളോട്‌ എപ്പോഴും ഒരുമിച്ചു നടന്നാല്‍ 
നമ്മുടെ ഈര്‍ജ്ജും നശിക്കും. അതു നശിച്ചാല്‍ 
നമുക്ക്‌ പിന്നെ ഒരു ജോലിയും ചെയ്യാന്‍ 
വയ്യാതെയാകും. അന്യരെ ഇങ്ങനെ ഉപ്രദവിക്കാന്‍ 
ആര്‍ക്കും അധികാരമില്ലാത്തതുകൊണ്ടു ഞാന്‍ 
തനിച്ചു നടക്കുന്നു. ' “നമ്മള്‍ തനിച്ചു ജനിക്കുന്നു; 
തനിച്ചു പോകുന്നു” എന്നു പറഞ്ഞ ചിന്തകര്‍ 
ഏറെയാണ്‌ . നമ്മള്‍ മററാരുടെയും കൂട്ടുകെട്ടി 
ല്ലാതെ ജീവിക്കുന്നത്‌ ഈ ജനനത്തിനും 
മരണത്തിനും അനുരൂപമായ വിധത്തില്‍ തന്നെ 
യാണ്‌. അനൃരുടെ സഹായമോ സ്നേഹമോ 
വേണ്ടെന്നല്ല ഇതിന്‍െറ അര്‍ത്ഥം. ഒരതിരുവിട്ടു 
നമ്മള്‍ മററുളളവരുമായി സഹവസിക്കരുതെന്നേ 
ഞാന്‍ അര്‍ത്ഥമാക്കുന്നുളളു. അവരുടെ ഏകാന്ത 
തയെ ഭഞ്ജിക്കാതെ നമ്മള്‍ ലോകസാഹിത്യ 
ത്തിലെ മാസ്‌ ററര്‍പീസുകള്‍ വായിച്ചു മനസ്സിന്‍െറ 
സംസ്‌കാരം വികസിപ്പിക്കണം. ടോള്‍സ്റേറാ 
യിയും ദസ്തെയെവ്സ്കിയും ഡിക്കിന്‍സും 
വളളത്തോളും കുമാരനാശാനും പുസ്തകങ്ങ 


മര്യാദയുടെ പേരില്‍ 
ആളുകള്‍ 
മിണ്ടാതിരിക്കുന്നതു 
കൊണ്ട്‌ അവരെ നോക്കി 
ഒരു മണിക്കൂര്‍, രണ്ടു 
മണിക്കൂര്‍ നേരം 
പ്രസംഗിക്കുന്നത്‌ 
മഹാപരാധമാണ്‌ . 





കലാകനമുദി 61 നവംബര്‍ 14, 1ടടട 


മു 





ളെഴുതിയത്‌ നമുക്കുവേണ്ടിയാണ്‌ . അവ വായി 
ച്ചികൊണ്ടിരുന്നാല്‍ ആവശ്യകതയില്‍ക്കവിഞ്ഞ്‌ 
നമുക്കു മററുളളവരുടെ ഏകാന്തതയെ ഭഞ്ജ്ലി 
ക്കേണ്ടി വരില്ല. 


മാര്‍ഷല്‍ 


നാലപതു വര്‍ഷങ്ങള്‍ക്കുമുന്‍പുളള സംഭവ 
മാണ്‌ ഞാന്‍ വിവരിക്കുന്നത്‌. അന്നു ഞാന്‍ 
വെമ്പായത്തിനും പിരപ്പന്‍കോടിനുമിടയ്ക്കുള്ള 
ഒരു സ്ഥലത്തു താമസിച്ചിരുന്നു. വീട്ടിനു 
മുന്‍പില്‍ വയലുകള്‍. വയലുകളുടെ രണ്ടുഭാഗത്തും 
പുല്ലു തഴച്ചു വളര്‍ന്നു നില്ക്കുന്ന സ്ഥലങ്ങള്‍. 
ആലസ്യത്തോടെ, വൈകുന്നേരം ഞാന്‍ വയല്‍ 
വരമ്പിലൂടെ നടക്കുമ്പോള്‍ മുഖ്രശീയുളള ഒരു. 
ഹരിജനയുവതി പുല്ലറുക്കുന്നതു കാണും. ശരീര 
ത്തിനു വടിവുള്ള, മുഖത്തിന്‌ ഇവിടത്തെ 
ഭാഷയില്‍ പറഞ്ഞാല്‍ ഐശ്വര്യമുള്ള ഒരു 
ചെറുപ്പക്കാരി ചെളിപുരണ്ട വസ്‌ (തമുടുത്ത്‌ 
മാലിന്യമാര്‍ന്ന ബ്‌ ഈസ്‌ ധരിച്ച്‌ അങ്ങനെ പുല്ല്‌ 
അരിഞ്ഞെടുക്കുന്നതു കണ്ടപ്പോള്‍ എനിക്കു 
സഹതാപം തോന്നി. ആ പുല്ല്‌ കെട്ടാക്കി 
തലയിലേററി ഏതെങ്കിലും വീട്ടില്‍ കൊണ്ടു 
കൊടുത്ത്‌ അന്നത്തെ രണ്ടണയോ മൂന്നണയോ 
അവള്‍ വാങ്ങും. അതു കൊടുത്ത്‌ അരിമേടിക്കും. 





ചവറുകൂട്ടി തീകത്തിച്ചു കഞ്ഞിയുണ്ടാക്കി ഭര്‍ത്താ 


വിനു കൊടുക്കും, അല്പം അവളും കഴിക്കും 
എന്നൊക്കെ ഞാന്‍ വിചാരിച്ചു. അങ്ങനെ 
പലതവണ ഞാന്‍ ആ ചെറുപ്പക്കാരിയുടെ 
പുല്ലരിയല്‍ കണ്ടിട്ടുണ്ട്‌. മാസങ്ങള്‍ കഴിഞ്ഞു. 
പിരപ്പന്‍കോട്‌ അമ്പലത്തില്‍ ഉത്‌ സവം. ഉത്സവം 
കാണാനല്ലെങ്കിലും ഞാന്‍ റോഡിലേക്കു ചെന്നു. 
എനിക്കെതിരായി ഒരു സുന്ദരി വരുന്നു. 
വിലകൂടിയ സാരിയുടുത്തിട്ടുണ്ട്‌. അതിനുയോളിച്ച 
ബ്ളനസും. മാലയുണ്ട്‌ , വളയുണ്ട്‌ . കണ്ണെഴുതിയി 
രിക്കുന്നു. സിന്ദൂരപ്പൊട്ട്‌ ഇട്ടിട്ടുണ്ട്‌. ഈ 
ഗ്രാമ്രപദേശത്ത്‌ ഇങ്ങനെയുമൊരു അപ്‌സരസ്സോ 
എന്ന്‌ അദ്ഭൂതപ്പെട്ട്‌ ഞാനൊന്നു നോക്കിയപ്പോള്‍ 
‘എന്നെ അറിയില്ലേ, എന്‍െറ സൌന്ദര്യം നിങ്ങള്‍ 
കാണുന്നില്ലേ എന്ന രീതിയില്‍ അവള്‍ കടക്കണ്ണു 
കൊണ്ടൊരു നോട്ടം. അപ്പോഴാണ്‌ ഞാന്‍ 
അവളാരെന്ന്‌ മനസ്സിലാക്കിയത്‌. ചെളി്രദേശ 














ത്തുനിന്നു പതിവായി 
“സെന്‍റി ന്‍റഗന്ധംപ 
പോയി. അക്കാലത്തു ദ 
ലുണ്ടായിരുന്ന ഞാന്‍ 
പോലെ” റോഡില്‍ ന്‌ 
ശ്രീ. മാര്‍ഷലിന്‍െറ “ഉജാഗരെ ലഫഡ്‌ എന്ന 
ചെറുകഥ മാതൃഭൂമി ആഴ്ചപ്പതിപ്പില്‍ വായിച്ചു 
പ്പോള്‍ എനിക്ക്‌ മുകളി 3 
ഓര്‍മ്മ വന്നത്‌. വര്‍ഷം 
വി.കെ _ റിനെ അനുകരിച്ച 
ഹാസ്യ കഥകള്‍ എഴുതിയ മാര്‍ 
ആദരിച്ചിരുന്നില്ല. ഇപ്പോള്‍ ത 
മാററം വന്നിരിക്കുന്നു. ഹരിജുനയുവതിയുടെ 
രൂപാന്തര്രപാപ്‌ തിപോഒ 3 
ഇക്കഥയിലുമുണ്ട്‌ ആക്ഷേ 
അതു നമ്മുടെ സമുദായത്തെ 
എന്നത്‌ ഒരു വ്യത്യാസം. ബ യറാനെന്നു 
പറഞ്ഞ്‌ ഒരു യാശ്രക്കാരധനാട്‌ പ ചോദിച്ചു 
വന്‌ അയാള്‍ അഞ്ചുരൂപ നല്കുന്നു. അതും 
വാങ്ങിക്കൊണ്ട്‌ അയാള്‍ £ 
കയറുമ്പോള്‍ രൂപകൊടുത 
രോഷമിളകുന്നു. ഷോപ്പില്‍ ൭ 
ശണ്ഠകുടിയ ആ മനുഷ്യ 
മദ്യപന്‍ മാര്‍ അസഭ്യം വി 
വെളിയില്‍ തള്ളുന്നു. യാഗ്തക്കാര 
വാക്കുകള്‍ കേള്‍ക്കുക:- 
നാടു നേരാക്കാനും, കൂട്‌ 
നിര്‍ത്താനും, അലസന്‍ മാരെ 
ക്കാനും അഴിമതിക്കാരെ തിരുത്താ 
ലോക പൌരന്മാരെ ഉത്തമാ. 
പോണത്‌! എനിക്ക്‌ പിര 1 er 
ണില്യാ എന്നു മറ്രതം. 
സമുദായത്തിന്‍െറ പരിച്‌ ഛേദ്മാറ 
ലിന്‍െറ കഥ. കാതുടകാട്യത്തു 
കഥാകാരന്‍ ചിരിക്കുന്നതു നിങ്ങള്‍ക്കു കേള്‍ക്കാം. 







ദേഹത്തു 



















യാണ്‌ 








൧ി൭യ മററു 
le 





കണ്ണ്‌ തുറന്നു നോക്കുക. ദാരതത്തിന്‍െറ 
മാലിന്യം കാണാം. പുൂല്ലരിഞ്ഞവള്‍ ഒരുദിവസ 
ത്തേക്കു അപ്‌സരസ്സായി. ത്ത ദിവസം 


അവള്‍ പുല്ലറുക്കാന്‍തന്നെ പോയിരിക്കും. മാര്‍ 
ഷല്‍ ഇമ്മാതിരി രചനകളില്‍നിന്നു പിറകോട്ടു 
പോകുകയില്ലെന്നു ഞാന്‍ വിചാരിക്കുന്നു. 























മദ്യപരും സ്രത്കളില്‍ തല്‍്പരരുമായ 
ഞങ്ങള്‍ക്കു മദ്യം അവരെ കുടുതല്‍ സുന്ദരിക 


ളാക്കി മാററുന്നു. എന്നാല്‍ സ്തീകളുടെ 
ദൃഷ്ടിയില്‍ ഞങ്ങളുടെ സനഭഗം വളറെക്കുറജ്തു 


പോകുന്നു. --- ഏതോ ഒരു കവി. 





ചോദ്യം, ഇത്തരം 


നിങ്ങള്‍ക്കു ആത്മഹത്യ ചെയ്യണമെന്ന്‌ 
തോന്നാറുണ്ടോ?” 

“എന്‍റ പേമക്കുട്ടികള്‍കറു എരത വയസ്സു 
ണ്ടെങ്കിലും അവര്‍ മുത്തച്ഛാ എന്നോ അപ്പൂപ്പാ 
എന്നോ വിളിച്ചാല്‍ എനിക്കു സന്തോഷമേയുള്ളു. 
പക്ഷേ പത്തു പെറാന്‍ .പായമായ ബന്ധുക്കളു 
ല്ലാത്ത ചില സ്രതീകള്‍ കൊച്ചുകുഞ്ഞുങ്ങളായി 
ച്ചമഞ്ഞ്‌ അങ്ങനെ വിളിക്കുമ്പോള്‍ ആത്മഹത 3 
Seaman എനിക്കു ഞെ 





ടോള്‍സ്റ്റോയി 


ടോള്‍സ്‌റേറായിയും 
ദസ്തെയ്വ്സ്കിയും 
ഡിക്കിന്‍സും 
വളളത്തോളും 
കുമാരനാശാനും 
പുസ്തകങ്ങളെഴുതിയത്‌ 
നമുക്കുവേണ്ടിയാണ്‌ . 
അവ വായിച്ചു 
കൊണ്ടിരുന്നാല്‍ 
ആവശ്യകതയില്‍ക്കവിഞ്ഞ്‌ 
നമുക്കു മററുള്ളവരുടെ 


ഏകാന്തതയെ 
ഭഞ്ജിക്കേണ്ടി വരില്ല. 








കലവാകനമുദി 2 നവംബര്‍ 14, 1983 


“കരാട്ടേ പഠിച്ചിട്ടുണ്ടോ? 
“ഇല്ല. പഠിക്കാനാഗഹമുണ്ട്‌ . കരാട്ടേ മുറകള്‍ 
പഠിച്ചാല്‍ ചില നോവലുകളും കഥാസമാഹാര 


ഗ്രന്ഥങ്ങളും കാവ്യസമാഹാരയ ഗന്ഥങ്ങളു പാ റബ | 
ക്കടലില്‍ ചെന്നുവീഴത്തക്കവിധത്തില്‍ എനിക്ക്‌ ; 


എറിയാന്‍ കഴിയുമല്ലോ.” 

"മരിച്ചാല്‍ ശവം പട്ടടയില്‍ എരിക്കണോ? 
അതോ കുഴിച്ചിടണോ?' 

"എന്‍െറ ശവമാണെങ്കില്‍ അതു കുഴിച്ചിട്ടാല്‍ 
മതി. അതു വീട്ടുപറമ്പില്‍ത്തന്നെ വേണം. 
എങ്കിലേ അതഴുകി അയരുവീട്ടുകാരന്‍െറ കിണ 
റിനെക്കൂടി മലിനമാക്കൂ. 

എഴുത്തുകാര്‍ വപതിജ്‌ ഞാബദ്‌ ധരായിരി 
ക്കണോ?”* 

"ക്ഷമിക്കണം. ഇതു പഴഞ്ചന്‍ ചോദ്യമാണ്‌. 
എങ്കിലും ഉത്തരം പറയാം. മഹാനായ ഒരു 
കലാകാരനും രാഷ്‌ടീയ കക്ഷിയില്‍നിന്നോ 
സവിശേഷമായ സമുദായഘ്ടടനയില്‍നിന്നോ 
ഉണ്ടായവനല്ല. കലാകാരന്‍ തന്നില്‍നിന്നാണു 
സൃഷ്ടി നടത്തുന്നത്‌. ടോള്‍സ്റേറായി ഏതു 
പാര്‍ടിയില്‍ പെട്ടിരുന്നു?” 

"മനുഷ്യന്‍െറ സ്വാതൃന്ത്യത്തിനുവേണ്ടി പട 
വെട്ടുകയും ദീര്‍ഹകാലം ജുയിലില്‍ കിടക്കുകയും 
ചെയ്യുന്നവര്‍ പിന്നീട്‌ ഭരണാധികാരിയായാല്‍ 
മര്‍ദ്ദനമുറകള്‍ നടത്തുന്നത്‌ എങ്ങനെ?” 

“അതു മനുഷ്യസ്വഭാവമാണ്‌. മര്‍ദ്ദിക്കപ്പെ 
ടുന്നവന്‍ പിന്നീടു സാകര്യം കിട്ടുമ്പോള്‍ 
അപരാധം ചെയ്യാത്തവരെ മര്‍ദ്ദിക്കും. മണ്ടേലയെ 
നമ്മള്‍ ഇന്ന്‌ ആരാധിക്കുന്നു. അദ്ദേഹം 
പ്രധാനമ്രന്തിയാവട്ടെ. മറെറാരു മണ്ടേലയായി 
രിക്കും അദ്‌ ദേഹമപ്പോള്‍.” 

“സുന്ദരികള്‍?” 

“'ചലനംകൊളളുന്ന റോസാപ്പൂക്കള്‍.” 

"“വളളത്തോളിനോടു നിങ്ങള്‍ സംസാരിച്ചി 
ട്ടുണ്ടോ. ഉണ്ടെങ്കില്‍ എന്തു തോന്നി?” 

“കവിതയ്ക്കു മഹത്ത്വമുളളതുപോലെ ആളിനും 


മഹത്ത്വം. ക്ഷുദ്രമായ ഒരു കാര്യത്തെക്കുറിഫ്ചും | 


അദ്ദേഹം സംസാരിക്കില്ല." 

“എനിക്ക്‌ അറുപതു വയസ്സായി. വാര്‍ദ്ധക്യ 
മായി എന്ന്‌ എന്നെക്കണ്ടാൽ ആര്‍ക്കും തോന്നു 
കയില്ലെങ്കിലും എനിക്കങ്ങനെ തോന്നുന്നു. 
ഒരുപദേശം തരൂ?” 

"നിങ്ങള്‍ റോഡിലിറങ്ങുമ്പോള്‍, സിനിമയ്ക്കു 
പോകുമ്പോള്‍, വിവാഹം നടക്കുന്നിടത്തു ചെല്ലു 
മ്പോള്‍ ഭാര്യയെക്കൂടി കൊണ്ടുപോകാതിരുന്നാല്‍ 
മതി. ്രായംകൂടിയ ഭാര്യയാണ്‌ നിങ്ങള്‍ക്കു 
വാര്‍ദ്ധകൃചിന്ത ഉണ്ടാക്കുന്നത്‌.” 


ആഖ്യാനമെന്ന പഞ്ചാര 


കുയ്പുളള കഷായം കുടിക്കാന്‍ കുട്ടികള്‍ 
കൂട്ടാക്കാതിരിക്കുമ്പോള്‍ അമ്മമാര്‍ അവര്‍ക്കു 
പഞ്ചാര കൊടുക്കും. രണ്ടു റേറബിള്‍ സ്പൂണ്‍ 
പഞ്ചാര ആദ്യം. പിന്നീട്‌ അരഓണ്‍സ്‌ കഷായം. 
കഷായത്തിന്‍െറ മുക്കാല്‍ ഭാഗവും തുപ്പിക്കള 
ഞ്ഞാലും പിന്നെയും മൂന്നു റേറബിള്‍ സ്പൂണ്‍ 
പഞ്ചാര. ഇതാണു പല വീടുകളിലെയും 
കഷായംകുടിപ്പിക്കല്‍ രീതി. ആഖ്യാനവൈദ 
ഗ്ദ്ധൃത്തിന്‍െറ പഞ്ചാരകൊടുത്തു (ശീ. ബാല 


കൃഷ്ണന്‍ മാങ്ങാട്‌ അലിഗറി എന്ന കയ്പന്‍ 




























സൂസന്‍ 
ഷായം വായനക്കാരെ കുടിപ്പിക്കാന്‍ ശ്രമി 
ന്നു. അവര്‍ കുടിച്ചോ എന്തോ? എന്‍െറ കാര്യം 
എനിക്കറിയാം. ഞാന്‍ ഒരുതുളളിപോലും ഇറ 
ക്കാതെ തുപ്പിക്കളഞ്ഞു. ('നിധി' എന്ന കഥ 
കലാകമുദിയില്‍) സര്‍പ്പം കാക്കുന്ന നിധിയാണ്‌ 
സമ്പത്തിന്‍െറ പതീകം.. അതു കിട്ടിയപ്പോള്‍ 
അയല്‍ക്കാര്‍ ഏറിയ പങ്കും കൊണ്ടുപോയി. 
ബന്ധു വന്നു ശേഷിച്ച ഭാഗത്തിന്‍െറ മുക്കാല്‍ 
ഭാഗവും അപഹരിച്ചു. ഒടുവില്‍ സഹോദരിമാരെ 
ത്തന്നെ അതു ശ്രതുക്കളാക്കി. 

അലിഗറി അല്ലെങ്കിൽ ലാക്ഷണികകഥ്‌ 
എപ്പോഴും യാനന്തികമാണ്‌ . എന്നാല്‍ സിംബലിസം 
അങ്ങനെയല്ല. ്രതിരൂപാത്‌ മകതയില്‍ ;പതിരൂപ 
ങ്ങള്‍ക്ക്‌ അനന്തങ്ങളായ അര്‍ത്ഥങ്ങള്‍ കാണും. 
അലിഗറിയിലെ പതിരൂപത്തിന്‌ ഒരര്‍ത്ഥമേ 
യുളളു. ആ (്പതിരുപത്തിനെ ചിന്തയോടു 
ഘടിപ്പിക്കുന്ന പ്രകിയ തികച്ചും മസ്തിഷ്ക 
പരമാണ്‌ . അതിനാലാണ്‌ അലിഗറി (ലാക്ഷ 
ണികകഥ) കലാത്‌ മകുമല്ലെന്ന്‌ ഹേഗലും ക്രോ 
ചെയും പറഞ്ഞത്‌. ചിലര്‍ക്ക്‌ അലിഗറിയിലെ 
്രതിരൂപത്തിന്‌ ലേശം സനന്ദര്യം നല്കാന 
റിയാം. സ്‌റൈറന്‍ബെക്കിന്‍െറ 'മുത്ത്‌ ' എന്ന 
നീണ്ടകഥയില്‍ മുത്ത്‌ എന്ന പ്രതീകത്തിനു 
സ്വല്പം സനന് ദര്യമുളളതുകൊണ്ട്‌ ആത വൈര 
സ്ൃദായകമല്ല ആ രചന. ബാലകൃഷ്ണന്‍െറ 
"നിധിക്ക്‌ ആ സന്ദര്യം അവകാശപ്പെടാനാ 
വില്ല. ആഖ്യാനപാടവം എന്ന പഞ്ചാരയുടെ 
മാധുര്യം മാ്രതമേയുളളു ഇക്കഥയ്ക്ക്‌. 





ഐശഗ്രീസ്‌ ഷായുടെ (fdries Shah) എല്ലാച്ഛു 
സ്തകങ്ങളും ഞാന്‍ വായിച്ചിട്ടുണ്ട്‌. അടുത്ത 
കാലത്ത്‌ The Plearantries of the Incredible 
എന്ന മുല്ല നാസറുദീന്‌ കഥകളും വായിച്ചു. 
{Penguin - Arkana Edition-— വില 285 രുപ) 
അതില്‍നിന്നൊരു കഥ:- ഒരു നേരമ്പോക്കുകാരന്‍ 
നാസറുദീനെ കണ്ടു. അയാളുടെ പോക്കററില്‍്‌ 
ഒരു മുട്ടയുണ്ടായിരുന്നു. നാസറുദീന്‍, ഈഹിച്ചു 



















സാണ്‍ടാഗ്‌ 


മഹാനായ ഒരു 
കലാകാരനും രാഷ്ര്ടീയ 
കക്‌ ഷിയില്‍നിന്നോ 
സവിശേഷമായ സമുദായ 
ഫ്വടനയില്‍നിന്നോ 
ഉണ്ടായവരല്ല. 
കലാകാരന്‍ 
തന്നില്‍നിന്നാണു 
സൃഷ്ടി നടത്തുന്നത്‌ . 
ടോള്‍സ്‌റേറായി ഏതു 
പാര്‍ട്ടിയില്‍ പെട്ടിരുന്നു? 


പറയാന്‍ നിങ്ങള്‍ക്കു കഴിയുമോ?” 
നേരമ്പോക്കുകാരന്‍റ ചോദ്യം. 
നാസറൂദീന്‍ മറുപട? പറഞ്ഞു.- തരക്കേടില്ലാത്ത 
മട്ടി. 
നേരമ്പോക്കുകാരന്‍:- ശരി എന്നാല്‍ എന്‍റ 
കീശയില്‍ എന്തെന്നു പറയു. 
നാസറുദീ൯.- ഒരു അടയാളം തരു. 
നേരമ്പോക്കുകാരന്‍:- മുട്ടയുടെ 
യാണതിന്‌. മഞ്ഞയും വെള്ളയും 
മുട്ടപോലെ തോന്നുമത്‌. 
താസറുദീൽ:- ഒരുതരത്തിലുള്ള കെയ്ക്ക്‌. 
കഥാകാരന്മാര്‍ കഥയെഴുതി കഥയുടെ സ്വഭാ 
വങ്ങളെല്ലാം പരോക്ഷമായ? കൊണ്ടുവരുന്നു. 
കഥയല്ല അതു മറെറന്തോ ആണെന്ന്‌ നിരൂപക 
നെന്ന നാസറുദീനും. 


എന്നു 


ആകൃതി 
അകത്ത്‌. 





അര്‍ജ്ജുനന്‍ 
പേടിത്തൊണ്ടന്‍ 


വിണ്ടൊരിക്കല്‍ എഴുതിയതാണ്‌. തിരുവനന്ത 
പുരത്തെ ററാണ്‍ ഹോളില്‍ കഥകളി നടക്കുന്നു. 
അര്‍ജ്ജുനന്‍ (ശീകൃഷ്ണന്‍ ഉപദേശം നല്കുന്ന 
രംഗം. കേരളകല ആസ്വദിക്കാനെത്തിയ ഇംഗ്ള 
ണ്ടിലെ ഒരു സായ്പ്‌ അടുത്തിരുന്ന ഒരു 
്രഫെസറോടു കൂടക്കൂടെ സംശയങ്ങള്‍ ചോദിച്ഠു 
അവ ദുരീകരിക്കുന്നു. അര്‍ജ്ജുനന്‍ ആയുധങ്ങള്‍ 
താഴെവച്ച്‌ ആചാര്യന്മാരെ കൊന്നൊടുക്കാന്‍ 
തയ്യാറില്ല എന്നു കൃഷ്ണനോടു പറയുന്ന രംഗം 
കണ്ട്‌ സായ്പ്‌ ജിജ്ഞാസയോടെ പ്രഫെസറോടു 
ആരാഞ്ഞു What is it?” ഗപഫൈസര്‍ കഥയൊന്നു 


പുരുക്കിപ്പറഞ്ഞിട്ട്‌ അര്‍ജ്‌ജുനനെക്കുറിച്ചു ഒററ 


ക്കാച്ച്‌. A timid lad. പേടിച്ച കുട്ടി, പോരേ? 
ഭഗവദ്ഗീതയുടെ സാരാംശം മുഴുവനുമെടുത്തു 
്രഫെസര്‍ സായ്പിന്‌ നല്കിയില്ലേ?. ഇതിനു 
ശേഷം സായ്പ്‌ ഇംഗ്ളണ്ടില്‍ച്ചെന്ന്‌ അര്‍ജ്ജുനന്‍ 
എന്നൊരു 'റരിമിഡ്‌ ലാഡി'നെക്കുറിച്ച്‌ പല 
പഭാഷണങ്ങളും നടത്തിയിരിക്കും. അര്‍ജ്ജുന 
നെപ്പോലെ പേടിത്തൊണ്ടന്‍ മാരാണ്‌ ഭാരതത്തി 
ലാകെ എന്നു കാണിച്ചു ലേഖനങ്ങള്‍ എഴുതിയി 
രിക്കും 

കലയെക്കുറിച്ച്‌ ഒന്നുമറിഞ്ഞുകൂടാത്തവര്‍ 
മിണ്ടാതിരിക്കണം. പക്ഷേ മാന്യതയും ജോലി 
യുടെ (പഭാവവും രസനയെ അടക്കിവയ്‌ ക്കാന്‍ 
സമ്മതിക്കുമോ? ഇല്ല.. അതുകൊണ്ടു മണ്ടത്തര 
ങ്ങള്‍ എഴുന്നളളിക്കുന്നു. (,പഫെസറുടെ ഈ 
വിശദീകരണം അദ്‌ ദേഹത്തിന്‍െറ പിറകിലിരുന്നു 
കേട്ട ഹാസ്യസാഹിത്യകാന്‍ ശ്രീ. കെ.എസ്‌. 
കൃഷ്ണന്‍ ചിരിച്ചിരിക്കും. (പഫെസറെ പുച്ഛി 
ച്ചിരിക്കും. എന്തൊരു പുച്ഛത്തോടെയാണെന്നോ 
കെ.എസ്‌ ഉക്കാര്യം എന്നോടു പറഞ്ഞത്‌. 

ശ്രീ. ബഷീര്‍ മേച്ചേരിക്ക്‌ കഥയെഴുതണം. 
എഴുതിയാല്‍പ്പോരാ. അത്‌ ദേശാഭിമാനി വാരിക 
യില്‍ത്തന്നെ അച്ചടിച്ചു വരണം. അദ്ദേഹം 
എഴുതുന്നു. പ്രതാധിപരുടെ സജുന്യമാധുര്യം 
കൊണ്ട്‌ അതു മഷിപുരണ്ടു വരുന്നു. പഫെസര്‍ക്ക്‌ 
ററിമിഡ്‌ ലാഡ്‌ എന്നു പറയാനേ കഴിയൂ. 
ബഷീറിന്‌ ഇങ്ങനെ എഴുതാനേ പററൂ. രണ്ടു 
പേരെയും കുററം പറയാനാവില്ല. യാഥാതഥ്യവും 
ഫാന്‍റസിയുമൊക്കെച്ചേര്‍ത്തു ബഷീര്‍ സൃഷ്ടിച്ച 





കലാകനതുദി 





se 


3 നവംബര്‍ 14, 1993 














ഈ ശില്പം സ്യൂഡോ ആര്‍ടാണെന്നു മാര്തം 
പറഞ്ഞു ഞാനിത്‌ അവസാനിപ്പിക്കുന്നു. ഗ്രഫെ 
സറോടുസഹതാപമുളളതുപോലെ എനിക്കു 
ബഷീറിനെസ്സംബന്‌ ധിച്ചും സഹതാപമങ്കുരി 
ക്കുന്നു. 





അവര്‍ നിങ്ങളെ വാക്കുകള്‍ 'പാനം ചെയ്ത 
വന്‍ എന്നു വിളിക്കുന്നു, പക്ഷേ ഞങ്ങളൊക്കെ 
കുടിക്കുമ്പോള്‍ അതു മുകളിലേക്കു വന്നാല്‍ 
അഴുക്കുവെള്ളക്കുഴിയിലേക്കു ഒഴുക്കിക്കളയും. 
നിങ്ങള്‍ ബീയര്‍ ഛര്‍ദ്ദിച്ചാല്‍ മതിയായിരുന്നു. 

മഷി വേണ്ടായിരുന്നു. 
കിങ്സ്ലി ഏമിസ്‌ 





എയ്ഡ്‌ സ്‌ ഭീതി ഒഴിവാക്കൂ 


1൦33 ജാന്യുഎ്രി 16-നു: ന്യൂയോര്‍ക്ക്‌ 
സിററിയില്‍ ജനിച്ച സൂസന്‍ സൊണ്‍ടാഗ്‌ ഇന്നു 
രാഷ്രടാന്തരീയ്രപശസ്തിയുള്ള എഴുത്തുകാരി 
യാണ്‌. അവരുടെ നോവലുകളും നിരൂപണപര 
ങ്ങളായ പ്രബന്ധങ്ങളും ഉത്‌ കൃഷ്ടങ്ങളാണെന്നു 
പലരും പറയുന്നു. അടുത്തകാലത്ത്‌ ്പസിദ്ധ 
പ്പെടുത്തിയ, അവരുടെ ഒരു നോവല്‍ ഞാന്‍ 
വായിച്ചു. സര്‍വസാധാരണമെന്നതില്‍ക്കവി 
ഞ്ഞൊരു വിശേഷണം അതര്‍ഹിക്കുന്നില്ലെന്ന്‌ 
എനിക്കു തോന്നി. എന്നാല്‍ അവരുടെ ്രബന്ധ 
ങ്ങള്‍ സര്‍വസാധാരണങ്ങളല്ല. “ചിന്തകളെ 
വലിഷ്ചനീട്ടുന്ന്‌ ഒരു രീതി സൂസന്‍ സൊണ്‍ 
ടാഗിന്‍െറ The Pornographic Imagination എന്ന 
ഉപന്യാസത്തില്‍ കാണാമെങ്കിലും മലികങ്ങ 
ളാണ്‌ അവരുടെ ചിന്തകള്‍ എന്നു സമ്മതിച്ചേ 
തീരു. ഈ മയലികത്വം അവരുടെ ॥Iness as 
Metaphor (1978) എന്ന പുസ്തകത്തിലും ൧05 
and its Metaphors എന്ന പുസ്തകത്തിലും 
(1985) എനിക്കു കാണാനിടയായി. 1978-ല്‍ 
തന്‍െറ കാന്‍സര്‍ രോഗത്തില്‍നിന്നു മോചനം 
നേടിക്കൊണ്ടിരിക്കുമ്പോഴാണ്‌ അവര്‍ Iliness as 
Metaphor എന്ന പുസ്തകമെഴുതിയത്‌ (ദീര്‍ഫ്വ 
മായ പ്രബന്ധം എന്നാണ്‌ പറയേണ്ടത്‌). 
ശ്രതുക്കളെ പരാജുയപ്പെടുത്തുകയാണല്ലോ 








മണ്ടേല 


മര്‍ദ്ദിക്കപ്പെടുന്നവന്‍ 
പിന്നീട്‌ സകര്യം 
കിട്ടുമ്പോള്‍ അപരാധം 
ചെയ്യാത്തവരെ 
മര്‍ദ്ദിക്കും. മണ്ടേലയെ 
നമ്മള്‍ ഇന്ന്‌ 
ആരാധിക്കുന്നു. 
അദ്ദേഹം 
(പധാനമ്രന്തിയാവട്ടെ. 
മറെറാരു 
മണ്ടേലയായിരിക്കും 
അദ്ദേഹമപ്പോള്‍. 









BY K. GOVINDAN KUTTY 










NOW ON SALE 


1, K. KARUNAKARAN- A POLTICAL BIOGRAPHY 


2. INTHE EYE OF THE CYCLONE-THE CRISIS 
IN INDIAN DEMOCRACY BY PREM SHANKAR JHA 


3. THE TWENTIETH CENTUARY WORLD-AN INTER- 
NATIONAL HISTORY BY WILLIAM R. KEYLOR 


G.P.0. JUNCTION, THIRUVANANTHAPURAM-695 001 
Phone: 78826, 78816. 





Rs. 200.00 


Rs. 250.00 


Rs. 655.00 









വ പയ 


_ അനതിവിസ്തരമായി അവര്‍ പറയുന്നുമുണ്ട്‌ . 





‘(stretching of thoughts) ഇതിലില്ല. രസകരമായ 







സൈന്യത്തിന്‍െറ ജോലി. കാന്‍സര്‍ മനുഷ്യ 
ശ്രതുവായതുകൊണ്ട്‌ അതിനെയും തോല്പി 
ക്കണം. ഈ മിലിറ്ററി മെററഫറി''ല്‍ 
നിന്നാണ്‌ --സൈനികാലങ്കാരത്തില്‍നിന്നാണ്‌ 
ക്ഠന്‍സറിനോടുളള സമീപനമുണ്ടാവുക. സൂസന്‍ 
സൊണ്‍ടാഗിന്‍െറ അര്‍ബ്ദുദരോഗം ഭേദമായി. 
മററു പല അര്‍ബ്ദുദരോഗികളും രക്ഷപ്പെടുന്നു. 
ഈ രോഗത്തെക്കുറിച്ചു കൂടുതല്‍ മനസ്സിലാകു 
ന്തോറും ഒരുതരത്തിലുള്ള immunatheraphy- 
യില്‍നിന്ന്‌ ഫല്രപദമായ ചികിത്സ ഉണ്ടാകു 
മെന്ന്‌ അവര്‍ അക്കാലത്ത്‌ പറഞ്ഞു. സൂസന്‍ 
സൊണ്‍ടാഗിന്‍െറ ഭാവികഥനം ഏതാണ്ടു ശരി 
യായി വരുന്ന കാലത്താണ്‌ നമ്മളിന്നു ജീവിക്കു 
ന്നത്‌. 

. ഇന്നത്തെ ഭയം എയ്ഡ്‌സാണ്‌. AIDS- 
Acquired immune deficiency syndrome) ഇത്‌ 
രോഗത്തിന്‍െറ പേരല്ല; ഒരവസ്ഥ മാ്രമാണ്‌. 
കാന്‍സര്‍, സെല്ലുകളെ (96115) വര്‍ദ്‌ ധിപ്പിക്കുന്നു; 
എയ്ഡ്‌സാകട്ടെ അവയെ നശിപ്പിക്കുന്നു. ഈ 
വൈദ്യശാസ്‌തസംബന്‌ ധിയായ അവസ്ഥാ 
വിശേഷത്തെയും (medical condition എന്നാണ്‌ 
എയ്ഡ്‌സിനെ സൂസന്‍ സൊണ്‍ടാഗ്‌ വിളിക്കു 
ന്നത്‌) സൈനികാലങ്കാരം ഉപയോഗിച്ചാണ്‌ 
ആളുകള്‍ സമീപിക്കുന്നത്‌. വസൂരിയുടെ വൈറസ്‌ 
മാററമില്ലാതെ വര്‍ത്തിക്കുന്നു. എന്നാല്‍ ഇന്‍ഫ്‌ളു 
എന്‍സ വൈറസിനു വളരെവേഗത്തില്‍ പരിണാമ 
മുണ്ടാകുന്നതിനാല്‍ അതിനു യോജിച്ചവിധത്തില്‍ 
വാക്‌സിന്‍ മാറേറണ്ടതായി വരുന്നു. എയ്ഡ്‌സ്‌ 
ഉണ്ടാക്കുന്ന വൈറസിന്‌ അല്ലെങ്കില്‍ വൈറസു 
കള്‍ക്ക്‌ ഇന്‍ഫ്‌ളുഎന്‍സ വൈറസിനെന്നപോലെ 
മാററം-രപകാരാന്തരീകരണം (mutation) വരു 
ന്നതുകൊണ്ടു അതിനെ നേരിടാനുളള വാക്‌സിന്‍ 
കണ്ടുപിടിക്കുമെന്നാണു സൂസന്‍ സൊണ്‍ 
ടാഗിന്‍െറ വിശ്വാസം. അതിനാല്‍ ആ സൈനി 
കാലങ്കാര' ത്തിനു (പസക്തിയില്ല. സൂസന്‍െറ 
വാക്യങ്ങള്‍തന്നെ ഞാനെടുത്തെഴുതാം. “About 
that metaphor, the military one, | would say, if1 
may paraphrase Lucretius: Give it back to the 
war-makers. ഈ ്പബന ധത്തില്‍ എര്രയ്രെത 
സാഹിത്യകാരന്‍ മാരെക്കുറിച്ചാണ്‌ അവര്‍ പറ 
ഞ്ഞിട്ടുളളത്‌ ! മോറിസ്‌ മതേര്‍ലങ്്‌ (Maeterlinck), 
റേറാമസ് മന്‍. കമ്യൂ, കാറല്‍ ചാപെക്ക്‌ (Capek), 
ദസ്തെയെവ്സ്കി, ബോദലേര്‍, ഗൊണ്‍കൂര്‍ 
(3൦൩00൬), ഫ്ളോബര്‍ (Flaubert) ഇങ്ങനെ 
പലരും. ചാപെക്കിന്‍െറ ഒരു നോവലിനെക്കുറിച്ചു 





ശാസ്രതീയ്രപബന്‍ ധമായതുകൊണ്ട്‌ സാഹിത്യ 
പ്രബന്‌ ധങ്ങളില്‍ കാണുന്ന 'ചിന്താവിസ്താരം” 


്രതിപാദനം. എയ്ഡ്‌സിനെ പേടിക്കുന്നവരെ 
ആ പേടിയില്‍നിന്നു മോചിപ്പിക്കുന്നതാണ്‌ ഈ 
പുസ്തകം. 


സൂസന്‍ സൊണ്‍ടാഗിന്ററെ Hiness as 
Metaphor എന്ന പുസ്തകത്തില്‍്നിന്ന്‌;- 

“The cancer metaphor will be made 
obsolete, / would predict, long before the | 
problems it has reglected so vividly will be 
resolved.” 


Aids and its Metaphors എന്ന പുസ്തക 
ത്തില്‍നിന്ന്‌:- | 








ഞ്‌ ദാം നദി 64 നവംബര്‍ 14, 1993 








“We are not being invaded. The body is nota 
battiefield. The ill are neither unavoidable 
casualties nor the enemy.” 





സതൃത്തെക്കുറിച്ച്‌ 


ആക്കും കിട്ടാനിടയില്ലാത്ത പടിഞ്ഞാറന്‍ 
പുസ്തകങ്ങള്‍ തേടിപ്പിടിക്കുന്ന ശ്രീ. വൈക്കം 
മുരളി എനിക്ക്‌ അയച്ചുതന്ന Today-An Anthofogy 
of Contemporary Hungarian Literature എന്ന 
പുസ്തകത്തില്‍ കവി യാനൊഷ്‌ പിലിന്‍സ്കി 
യുടെ (Janos Pilinszky 1921-1981) സാഹിത്യ 
പ്രസ്താവങ്ങളുണ്ട്‌. പിലിന്‍സ്കി ഒരിടത്തു 
പറയുന്നു സത്യവും മിസ്ററിസിസവും ചേട്ടനും 
അനിയത്തിയുംപോലെയാണ്‌ . വസ്‌തുതകള്‍ 
ധാരണാശക്‌്തിയുടെ ഒടുവിലത്തെ അവ 
സ്ഥയ്ക്കു ,പതിനിധീഭവിക്കുന്നുവെന്ന്‌ പലരും 


L 





അലിഗറി അല്ലെങ്കില്‍ 
ലാക്ഷണികത 
എപ്പോഴും 
യാന്ത്രികമാണ്‌ . 
എന്നാല്‍ സിംബലിസം 
അങ്ങനെയല്ല. 
പ്രതിരൂപാത്മകതയില്‍ 
്പതിരൂപങ്ങള്‍ക്ക്‌ 
അനന്തങ്ങളായ 
അര്‍ത്ഥങ്ങള്‍ കാണും. 
അലിഗറിയിലെ 
പ്രതിരൂപത്തിന്‌ 
ഒരര്‍ത്ഥമേയുള്ളൂ. 


വിചാരിക്കുന്നു. പക്ഷേ ഇതു ശരിയല്ല. 
വസ്തുതകളെ നമ്മള്‍ സത്യത്തിലേക്കു നയി 
ക്കണം. ഒരു വസ്തുതതന്നെ ഒരു ദസ്തെയെ 
വ്സ്കിക്കും ഉറക്കംതുങ്ങുന്ന വര്‍ത്തമാനപ്പരത 
വായനക്കാരനും വിഭിന്നങ്ങളായിത്തോന്നും. 
നമുക്കു സാഹിതൃത്തിലേക്കു പോകാം. ഇന്നു 
സാഹിതൃൃൃഗന്ഥങ്ങളെ സ്വത്രന്തങ്ങളായി കരുതു 
ന്നത്‌ ഒരു പരിഷ്കാര മായിരിക്കുന്നു. ഏതോ 
സങ്കീര്‍ണ്ണവസ്‌ തുവായി അതിനെ നിരീക്ഷണം 
ചെയ്യുന്നു. ഇതിലെനിക്കു വിശ്വാസമില്ല. ഒരു 
ഗ്രന്ഥംതന്നെ കഠോരമാകാം, അദ്്‌ഭൂതജനകവു 
മാകാം. ഇതാ ഉദാഹരണം. ‘Blessed are they 
that നാഠധസ്‌ എന്ന (കിസ്തുവചനം. ഇത്‌ 
ഓാസ്‌്കര്‍വൈല്‍ഡാണ്‌ പറഞ്ഞതെങ്കില്‍ മൂല്യം 
ഒട്ടുംതന്നെ കാണുമായിരുന്നില്ല ഇതിന്‌ ........ 
സത്യം വസ്തുതകള്‍ക്ക്‌ അതീതമാണ്‌ . മഹാനായ 





(55-ാം പേജില്‍ നിന്നും തുടര്‍ച്ച) 


കള്‍ ആസ്വദിക്കുവാന്‍ സ്ഥലകാലപരിധി 
കളോ, സാംസ്കാരികമായ അതിർവരമ്പു 
'കളോ (,പശ്നമാകാത്തതും ഇതുകൊണ്ടു 
തന്നെ. സാഹിത്യവും മറെറല്ലാ സര്‍ഗ്ഗാത്മക 
കലകളും മനുഷ്യരെ തമ്മില്‍ അടുപ്പിക്കുന്ന 
പാലങ്ങളായിത്തീരുന്നു. ആധികാരികത ഒട്ടും 
തന്നെ അവകാശപ്പെടാതെ ഇതയും പറയാ 
നുള്ള സാഹസം ഞാന്‍ കാണിച്ചതിന്‍െറ 
കാരണത്തിലേക്കു വരാം. 

അതീവ വിചിശ്രവും കലുഷവുമായ ഒരു 
ഫൃട്ടത്തിലൂടെയാണ്‌ ചരി്രം ഇന്നു കടന്നു 
പോകുന്നത്‌ . നീതി, ധര്‍മ്മം, ശാസ്ത്രം, 
ബുദ്ധി ഇങ്ങനെ സംസ്കാരം പടുത്തുയർ 
ത്തിക്കൊണ്ടുവന്ന സങ്കല്പങ്ങളോരോന്നും 
ഇന്ന്‌ ചോദ്യം ചെയ്യപ്പെടുകയും വലിച്ചുകീറ 
പ്പെടുകയും ചെയ്യുന്നു. കലയും സാഹിത്യവും 
ഇതിനൊരപവാദമല്ല. ഒരുപക്ഷേ, ഏററവും 
ശക്തമായി ആരകമിക്കപ്പെടുന്നത്‌ കലയും 
സാഹിത്യവും തന്നെയാണ്‌. ചുരുക്കത്തില്‍ 


യ്ക്ക്‌ ആറു തലങ്ങളും നൂറു ചിറകുകളും 
നേടിക്കൊടുത്തുകൊണ്ടിരുന്ന ഏതൊരു ഭൌ 
തിക പ്രതിസന്ധിയിലും അവനുളളിലെ 
തീയിനെ കെടാതെ സൂക്‌ ഷിച്ചുകൊണ്ടിരുന്ന, 
പിന്നെയും ആശിക്കുവാന്‍ അവനെ പ്രേരി 
പ്ലിച്ചകൊണ്ടിരുന്ന, തകരുന്ന പാലങ്ങള്‍ 
നിരന്തരം പുതുക്കിപ്പണിതുകൊണ്ടിരുന്ന, 
കലയും സാഹിത്യവും തന്നെ ആരകമിക്കപ്പെ 
ടുന്നു; അത്ഭുതമതാണ്‌. സാങ്കേതികവിദ്യ 
മനുഷ്യനും മനുഷ്യനും തമ്മിലുളള അകലം 
ആലോചിക്കാന്‍പോലും അസാധ്യമായ വിധ 
ത്തില്‍ കുറച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയ 
ത്താണ്‌ ഇതു സംഭവിക്കുന്നത്‌ . കലയില്ലാത്ത 
ഒരു ലോകത്തെപ്പററി നമുക്ക്‌ ആലോചിക്കു 
വാന്‍ കഴിയുമോ? കുവിതയില്ലാത്ത മനസ്സിനെ 
പ്പററി? എന്നാല്‍ ഇന്ന്‌ ലോകമെമ്പാടും 
നടക്കുന്നത്‌ അങ്ങനെയൊരു ലോകത്തെ, 
അങ്ങനെയൊരു മനുഷ്യനെ സൃഷ്ടിക്കാനുള്ള 
പ്രയത്നമാണ്‌ . 





മനുഷ്യന്‍െറ ഭാവന. മനുഷ്യന്‍െറ ധിഷണ 


എഴുത്തുകാരന്‍െറ പപവൃത്തിയെക്കാള്‍ എത്രയോ 
അവാസ്തവികമാണ്‌ ഡിററക്ററീവിന്‍െറ പ്രവൃത്തി. 








ക്കിടയില്‍ പണിയപ്പെടുന്ന ഒരു പാലമാണെന്ന്‌ 
ഞാന്‍ മുന്‍പ്‌ സൂചിപ്പിച്ചു. ഇരുണ്ട മുറികളു 
ടെയും, കട്ടിയുളള അടുക്കുകളുടെയും, മുളളു 
വേലികള്‍ വിഭജിക്കുന്ന സ്ഥലത്തിന്‍െറയും, 
വിസ്മൃതി വെട്ടിനീക്കുന്ന കാലത്തിന്‍െറയും 
നൂറുനൂറു തീരങ്ങളില്‍ ഒററപ്പെട്ടുപോകുന്ന 
മനുഷ്യരെ അവിടെനിന്ന്‌ പുറത്തുകൊണ്ടുവന്ന്‌ 


അത്‌ നമ്മില്‍ മേളിപ്പിക്കുന്നു. മനുഷ്യന്‍െറ” 


ഭാവന അആരകമിക്കപ്പെടുമ്പോള്‍, അതുകൊണ്ട്‌, 
തകര്‍ക്കപ്പെടുന്നത്‌ മനുഷ്യനും മനുഷ്യനു 
മിടയ്‌ ക്കുള്ള പാലങ്ങളാണ്‌. ഭാവനയില്ലാത്ത 
ലോകത്തില്‍ മനുഷ്യന്‍ ഒററപ്പെടുന്നു. മനു 
ഷ്യനെ ഒററപ്പെടുത്തുവാനുളള അഭിയാനമാണ്‌ 
ഇന്ന്‌ എവിടെയും നടക്കുന്നത്‌ . 
മുകളില്‍നിന്ന്‌ അമരുന്ന അധികാരത്തിന്‍െറ 
ഭാരവും, അതിനു താഴെ തകരുന്ന ജനതയും 
എന്ന ഒരു സമവാക്യത്തിലുടെയാണ്‌ നമ്മള്‍ 
മനുഷ്യാവസ്ഥയെ ഏറെക്കാലമായി വ്യാ 
ഖ്യാനിച്ുകൊണ്ടിരുന്നത്‌ . എന്നാല്‍ അധി 
കാരത്തിന്‍െറ ശക്തികള്‍ മുകളില്‍നിന്നു 
മാതമല്ല, വശങ്ങളില്‍നിന്നും, നമുക്കിടയില്‍ 
നിന്നുതന്നെയും നമ്മെ വേട്ടയാടുന്നു. ഒരു 
സര്‍ക്കാരല്ല, അനേക സര്‍ക്കാരുകളാണ്‌ 
ഇന്ന്‌ നമ്മളെ ഭരിക്കുവാന്‍ വെമ്പുന്നത്‌. 
ഓരോന്നും നമ്മില്‍നിന്ന്‌ ഭാവനകളെ ഈരി 
യെടുക്കുന്നു; നമുക്കുളളിലെ കവിതയെ 
പോര്‍ത്തിക്കളയുന്നു. നമ്മെ ഏതെങ്കിലുമൊരു 
മാനത്തില്‍-ഒരു മാനത്തില്‍ മാ്രം-നിര്‍വ്വചി 
ക്കുവാന്‍ തുനിയുന്നു. അനേകം ഐഡന്‍റി 
ററികളുളള മനുഷ്യരെ ഒരൊററ ഐഡന്‍റിററി 
യിലേക്ക്‌ ഒതുക്കുവാന്‍ ശ്രമിക്കുന്നു. നമ്മളെ 
ഏതെങ്കിലുമൊന്ന്‌ ആകുവാന്‍. അതു മാത 


“മാകുവാന്‍, വേറൊന്നുമാകാതിരിക്കുവാന്‍, 


വേറെല്ലാത്തിനെയും ശ്രതുവായി കാണുവാന്‍ 
നിര്‍ബന്ധിക്കുന്നു. _ 

ശാസ്ത്രീയമായ അന്വേഷണം ഇന്ന്‌ 
ഇരുമ്പഴികള്‍ക്ക്‌ പിറകില്‍ അടച്ചുപട്ടപ്പെടുന്നു. 
കലയും സാഹിത്യവും ഇന്ന്‌ വികൃതമായി 
വളച്ചൊടിക്കപ്പെടുന്നു. ഒരുവശത്ത്‌ കലാ 
കാരന്മാര്‍ക്കും, സാഹിത്യകാരന്‌ മാര്‍ക്കും 





ഏതൊരു ഉല്‍കൃഷ്ട രചനയും മനുഷ്യര്‍ എതിരെ മരണവാറണ്ട്‌ അയയ്ക്കുവാനും. 


ട്‌ 
കലാകൌമുദി ടെ നവംബര്‍ 14, 1ടടദ 


അവരെ ഇുയിലിലടയ്ക്കുവാനും വേണ്ടി 
മത്രഗന്ഥങ്ങള്‍ ഉപയോഗിക്കപ്പെടുമ്പോള്‍ 
മറുവശത്ത്‌ കുവിതയായും ഭാവനയായും 
നമ്മുടെ ആത്മാവില്‍ നാം സ്വാംശീകരിച്ച 
പുരാണങ്ങള്‍ അയല്‍ക്കാരന്‍െറ വീട്‌ കത്തി 
ക്കുവാനുളള പന്തങ്ങളാക്കപ്പെടുന്നു. മനുഷ്യ 
നും മനുഷ്യനുമിടയ്ക്ക്‌ നമ്മള്‍ സൃഷ്ടിച്ചു 
സാസ്‌ കാരത്തിന്‍െറയും സാഹിതൃത്തിന്‍െറ 
യും എല്ലാം പാലങ്ങളും അവര്‍ കൈയ്യേറിയിരി 
ക്കുന്നു. അവര്‍ക്കു മീതേക്കൂടി തോക്കും 
കൊലക്കയറും പന്തങ്ങളുമായി ആളുകള്‍ 
കവാത്തു ചെയ്യുമ്പോള്‍, സാഹിത്യം അക്രമി 
ക്കപ്പെടുക മാതമല്ല, അവഹേളിക്കപ്പെടുക 
കൂടിയാണ്‌ ചെയ്യുന്നത്‌ . 
രണ്ടാം വരവിലെ അവസ്ഥയെപ്പററി 
ആശങ്കാകുലനായി യീററ്സ്‌ പറഞ്ഞു: 
“The blood dimmed tide is 
loosed, and everywhere 
The ceremony of innocence is 
drowned, f 
The best lack all conviction 
While the worst 
Are full of passionate 
intensity” 
യീററ്സിന്‍െറ ഈ വരികള്‍ നമ്മുടെ 
കാലത്തിന്‍െറയും ചിശ്രമാണ്‌ . 
സാഹിത്യത്തെപ്പററി ആധികാരികമായി 
ഒന്നും പറയാനുള്ള കെല്പ്‌ അവകാശപ്പെ 
ടുന്നില്ലെങ്കിലും എനിക്ക്‌ പറയാന്‍ തോന്നുന്നു, 
നമുക്ക്‌ ആ Conviction നഷ്ടപ്പെട്ടില്ലെന്ന്‌ 
ഉറപ്പിച്ച്‌ പറയേണ്ടതുണ്ടെന്ന്‌ . ഒരു സാഹിത്യ 


സൃഷ്ടി ഒരു ഭാഷയിലെഴുതപ്പെടുന്നുവെങ്കിലും |, 


എഴുതിത്തീരുന്നതോടെ അത്‌ ഭാഷകള്‍ക്കുപരി, 
മാനവഭാഷയിലേക്ക്‌ ഉയര്‍ത്തപ്പെടുന്നു; നിര 
വധി മാനങ്ങളുള്ള മാനവഭാഷയിലേക്ക്‌ . 
“നമുക്കുളളില്‍ ഉറങ്ങിക്കിടക്കുന്ന നിരവധി 
മാനങ്ങളെ പുറത്തുകൊണ്ടുവരുവാന്‍, മനു 
ഷ്യനെ അവന്‍ സ്വയം പൂട്ടിയിട്ടുളള തടവറ 
കളില്‍നിന്ന്‌ വെളിയില്‍ കൊണ്ടുവരുവാന്‍ 
ഉളള കഴിവ്‌ സാഹിതൃത്തിനന്‍്റേതാണ്‌. 
മറെറാന്നിനും കഴിയാത്ത ഈ ധര്‍മ്മം അത്‌ 
നിര്‍വ്വഹിച്ചുകൊണ്ടിരിക്കുതനൊവേണം. 











































കുഷ്യൂണിസ്ററ്‌ ' വിരുദ്ധ പ്രതങ്ങള്‍ 
എന്നെ പുകഴ്ത്തിപ്പറഞ്ഞാല്‍ എനിക്ക്‌ എ 
ന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നു പരിശോ 
ധിക്കണം. 
ഇ. ബാലാനന്ദന്‍. 
ഇതൊരു പഴയ തിയറിയല്ലേ സഖാവേ. 


ന Bad Rad 


മാറിയ ഇന്നത്തെ സാഹചര്യത്തില്‍ 
എഴുതുമ്പോള്‍ എനിക്ക്‌ ഭയമാണ്‌. എന്‍െറ 


കുടുംബ ബന്ധങ്ങളില്‍നിന്നു വേരറ്റ്‌ വിദ്യാ 
ഭ്യാസം നഷ്ടപ്പെടുത്തി ഭാവിപോലും ശൂന്യ 
മാക്കിയ ഒരാള്‍ ഉന്‍ മാദാവസ്ഥയില്‍ ഈയിടെ 
എനിക്കെഴുതുകയുണ്ടായി . എന്‍െറ സാഹിത്യം 
സമൂഹത്തില്‍ ഒരു നെഗററീവ്‌ ഇഫക്ട്‌ 
.ആയിത്തീരുന്നുണ്ടോ എന്ന ഭയം എന്നെ 
വല്ലാതെ പീഡിപ്പിക്കുന്നുണ്ട്‌ . 
എം.മുകുന്ദന്‍. 
മുകുന്ദനും തിരുത്തല്‍വാദികമ്ളോട്‌ ചേരുക 
യാണോ? 


[1 


പി * % 


ആതദ്‌കെ പുരത്ത്‌ ഉഷാകൃഷ്ണകുമാറിനു 
വേണ്ടി മ്രന്തി കെ.എം.മാണി രംഗത്തിറങ്ങി. 
വാര്‍ത്ത. 


ഇതെന്താ ബന്ധം? 
ന ജാ ഷ 


മ്രന്തി ആര്‍.ബാലകൃഷ്‌ ണപിളളയുടെ. 





ച കഷ - 
ധിക്കാരം ഈ നാട്ടില്‍ വിലപ്പോവില്ല. 
ഇ.കെ.നായനാര്‍. 
ഈ നാട്ടില്‍ ഇതേ വിലപ്പോകു. 


* നന * 


കഥാപാരതങ്ങളെപ്പോലെ ജീവിക്കാന്‍ ശ്രമിച്ച ; 


സേേഹന്‍െറ കാര്യം ലീഗിന്‍െറ ദേശീയ 





“നേതൃത്വം തീരുമാനിക്കും. 
. മന്ത്രി പി.കെ.കുഞ്ഞാലിക്കുട്ടി. 
എന്നുവെച്ചാല്‍ കരുണാകരനോ? 


* * ™ 


Vv 
സ്രതീകശ വളച്ലുകെട്ടില്ലാതെ ചിന്തി 
ക്കുമ്പോള്‍ പുരുഷന്‍ (്പരത്ൃയശാസ്ത്രം 
ഒ്രാണ്ടാണ്‌ ചിന്തിക്കുന്നത്‌ . 
പ്രൊ.എം.എന്‍.വിജുയന്‍. 
സ്തീകളും ്രഫായിഡുമായൊന്നും ഒരു ബന്ധ 
വുമില്ലേ മാഷേ? 


* Bad ന 
സാഹിത്യരചനാരംഗത്തേക്കു പെണ്‍ 
കുട്ടികള്‍ ധൈര്യത്തോടെ മുന്നോട്ടുവരണം. 
മാധവിക്കുട്ടി. 


കൈയില്‍ അരിവാളോ, മമ്മട്ടിയോ, വാളോ 
വല്ലതും വേണോ? 


* ™ Bad 


ജാഫര്‍ ഷെറീഫ്‌ നമ്മെ ചതിച്ചു. 

വൈര്യനിര്യാതന ബുദ്ധിയോടെയാണ്‌ അ 

ദ്ദേഹം കേരളത്തോടു പെരുമാറുന്നത്‌. 

മ്രന്തി ആര്‍. ബാലകൃഷ്ണപിളള. 

ഒരു അഞ്മ്രേക ഭൂമി ഷെതീഫിന്‌ കേരളത്ത? 

ലെവിടെയെങ്കിലും തരപ്ചെടുത്തിക്കൊടുത്താല്‍, 
ആളെ കൈയിലെടുക്കാന്‍ കഴിയും. 


id ന * 


രാജ്യത്തിന്‍െറ എല്ലാ രംഗങ്ങളും തുണ്ടം 
തുണ്ടമാക്കി സ്വകാര്യമേഖലയ്ക്ക്‌ വില്‍ക്കുന്ന 
നയത്തിന്‍െറ തുടര്‍ച്ചയാണ്‌ ഗതാഗതം സ്വകാ 
ര്യമേഖലയ്ക്ക്‌ കൈമാറാനുളള നീക്കം. 
സുഗതകുമാരി. 
സീതിഹാജിയേക്കാള്‍ കടുച്ഛമായിരിക്കും ബാല 
കൃഷ്ണപിള്ള, കേട്ടോ. 


ന * * 


ബാബറി മസ്ജിദ്‌ സംഭവത്തിലെ 
പ്രതിയായ അദ്വാനിയെ അറസ്ററ്‌ ചെയ്ത്‌ 


- Printed, Published and Edited by S, Jayachandran Nair on behalf of Kala Kaumudi Publications [Pv] Ltd., 


ആന്‍ഡമാനിലെ സര്‍ക്യൂട്ട്‌ ഹസില്‍ താമ 


സിപ്പിക്കണം. 





സുരബഹ് മണ്യം സ്വാമി. 
നരസിംഹറാവ്ുവിനെയോ ! 


™ id ™ 


നമമുടെ നാട്ടില്‍ ശ്രതുക്കളെ ഒതുക്കാന്‍ 
ദശാബ്ദങ്ങളായി ചെയ്തുവരുന്ന ഒരു കലാ 
പരിപാടിയുണ്ട്‌ . റര്‍ഭ സത്യാഗ്രഹം. 1960 
കളില്‍ ഇതിന്‍െറ നിരക്ക്‌ 2000 രൂപയായിരുന്നു. 
ഉപ്പോഴെന്താണെന്നെനിക്കറിയില്ല. സത്യാ 
ഗ്രഹം ഇരിക്കുന്ന പെണ്ണിന്‌ ആയിരം രൂപ. 
എവിടെന്നെങ്കിലും ഒരു പെണ്ണിനെ തപ്പിയെ 
ടുത്ത്‌ സത്യാഗ്രഹം സംഘടിപ്പിക്കുന്നയാള്‍ക്ക്‌ 
വണ്ടിക്കൂലി കഴിച്ച്‌ ബാക്കിയുള്ള തുക. | 
ഇതായിരുന്നു കണക്ക്‌ . 
എം.പി.നാരായണപിളള 
സ്വാനുഭവത്തില്‍ നിന്നായിരിക്കും! 


Rid bid ന്‌ 


റാപുരാജ്യവും രാമരാജ്യവും തമ്മില്‍ 
നേര്‍ക്കുനേരെയുള്ള പോരാട്ടമാണ്‌ അഞ്ചു 





വടക്കന്‍ സംസ്ഥാനങ്ങളില്‍ നടക്കുന്നത്‌. 
.എല്‍.കെ.അദ്വാനി. 
ഒരു മുടിനാരിഴ വ്യത്യാസമല്ലേയുളളു അദ്വാനീ. 


* ™ അ 


അമിതക്കൂലി ഈടാക്കുന്ന ഓട്ടോറിക്ഷ 

കള്‍ക്കെതിരെ കര്‍ശന നടപടി സ്വീകരിക്കും. 

നാര്‍ത്ത. 

ഓട്ടോറിക്ഷാ മുതലാളിമാര്‍ പൊലീസുകാരാ 
ണെന്ന കാര്യം ഓര്‍ത്തിടുമതി. 


ന * ത 


കേന്ദ്രത്തില്‍ നരസിംഹറാവു തുടര്‍ന്നു 
പോരുന്ന ഹിന്ദു വര്‍ഗ്ഗീയതാര്പീണനവും , 
ജനവിരുദ്ധ-ദേശവിരുദ്ധ സാമ്പത്തിക നയ 
ങ്ങളും അവസാനിപ്പിച്ച്‌ ഇടതുപക്ഷ മതനിര | 
പേക്ഷ ജനാധിപത്യ ശക്തികളുമായി 
സഹകരിക്കുന്ന പുതിയ ഒരു സമീപനം 
അംഗീകരിക്കുക. 











ഇ.എം.എസ്‌. 
കോണ്‍ഗ്ഗസ്തിനെ സി.പി.എമ്മില്‍ ലയിക്കാന്‍ 
നോക്കുന്നതായിരിക്കും നല്ലത്‌. 











at the Kala Kaumudi Press, Thiruvananthapuram. 








